Kerala Gazette No. 13 dated 27th March 2018 . 


PART I 


Section üi 


सत्यमेव जयते 


കരള 


GOVER 


കാം . 


ാരക്കാർ 


KERALA 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 

- വിജ്ഞാപനം 


നമ്പർ 20712/ ലെഗ്. എച്ച്1 / 2017 / നിയമം. 


2018 ഫെബ്രുവരി 12 
തിരുവനന്തപുരം, | 1193 മകരം 29 

- 1939 മാഘം 23. 


- 2018 ഫെബ്രുവരി 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതു ജ ന ങ്ങ ളുടെ അറിവിലേയ്ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 
ബി . ജി. ഹരീന്ദ്രനാഥ്, 
- നിയമ സെക്രട്ടറി. 


G, 13/ 2018/DTP. 


57 


2018 - ലെ 1 -ാം നമ്പർ ഓർഡിനൻസ് 


2018 - ലെ കേരള പാഫഷണൽ കോളേജുകൾ 
( മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം 

കമവൽക്കരിക്കൽ) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


സംസ്ഥാനത്തെ ചില മെഡിക്കൽ കോളേജുകളിൽ 
2016 - 17 അധ്യയന വർഷം നടത്തിയ വിദ്യാർത്ഥികളുടെ 
പ്രവേശനം ക്രമവൽക്കരിക്കുന്നതിന് വ്യവസ്ഥ 
- ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക - 2017 - ലെ കേരള പാഫഷണൽ കോളേജുകൾ ( മെഡിക്കൽ 
കോളേ ജു ക ളിലെ പവേ ശനം കമ വൽക്ക രി ക്കൽ) ഓർ ഡി നൻ സ് 
( 2017 - ലെ 21) 2017 ഒക്ടോബർ 20 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബര 
പ്പെടുത്തിയിരുന്നതിനാലും; 


2017 നവംബർ 9 -ാം തീയതി ആരംഭിച്ച് അന്നേദിവസം അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനത്തിൽ പ്രസ്തുത ഓർഡിനൻസിന് 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു 
ബിൽ നിയ മ സ ഭ യിൽ അ വ ത രി രി ക്കു ന്ന തിനും പാസ്സാ ക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 
2017 - ലെ കേരള പാഫഷണൽ കോളേജുകൾ ( മെഡിക്കൽ കോളേജുകളിലെ 
പ്രവേശനം ക്രമവൽക്കരിക്കൽ) ഓർഡിനൻസ് (2017 - ലെ 34) 2017 ഡിസംബർ 
20 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


58 


2018 ജനുവരി 22 -ാം തീയതി ആരംഭിച്ച് 2018 ഫെബ്രു വരി 7 -ാം 
തീയതി അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനത്തിൽ 
പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

-- ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( ക ) 
ഉപഖണ്ഡപ്രകാരം പ്രസ്തുത ഓർഡിനൻസിന് 2018 മാർച്ച് 5 -ാം തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്താതിരിക്കുന്ന 
പക്ഷം വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തിനാലും താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് 
കേരള ഗവർണ്ണർക്ക് ബോധ്യമായിരിക്കുന്നതിനാലും; 
- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
ഗവർണ്ണർ താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


| 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2018 - ലെ 
കേരള പാഫ ഷ ണൽ കോളേജു കൾ ( മെ ഡിക്കൽ കോളേജു ക ളിലെ 
പ്രവേശനം ക്രമവൽക്കരിക്കൽ) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

( 2) ഇത് 2017 ഒക്ടോബർ 20 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


2 . മെഡിക്കൽ കോളേജു ക ളിലെ പ്രവേശനം കമ വൽക്ക രിക്കൽ. 
2006 - ലെ കേരള പാഫഷണൽ കോളേജുകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും 
( ക്യാപ്പിറ്റേ ഷൻ ഫീസ് നിരോധിക്ക ലും , പവേ ശ നം നിയ ന്തി ക്ക ലും , 
ചൂഷണ രഹിത ഫീസ് നിശ്ചയിക്കലും, പാഫഷണൽ വിദ്യാഭ്യാസത്തിൽ 
നീതിയും മികവും ഉറപ്പുവരുത്തുന്നതിനുള്ള മറ്റ് നടപടികളും) ആക്റ്റിലോ 
(2006 - ലെ 19) അല്ലെങ്കിൽ ഏതെങ്കിലും കോട തിയുടെയോപത 
ആക്റ്റിന്റെ 4 -ാം വകു പ്പിൻകീഴിൽ രൂപീകരിച്ച് പ്രവേശന മേൽനോട്ട 
സമിതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരസ്ഥാനത്തിന്റെയോ 
ഏതെങ്കിലും വിധിന്യായത്തിലോ, ഡിക്രിയിലോ, ഉത്തരവിലോ ഏതെങ്കിലും 


59 


നടപടികളിലോ അല്ലെങ്കിൽ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും 
നിയ മ ത്തിൻ കീഴിൽ ഉണ്ടാ ക്കി യിട്ടുള്ള ഏതെ ങ്കിലും ഉട വ ടി യിലോ 
ക ര ണ ത്തിലോ എന്തു തന്നെ അടങ്ങിയി രു ന്നാ ലും , 2 016 - 17 അ ധ്യ യ ന 
വർഷത്തിൽ സംസ്ഥാനത്തെ ഏതൊരു മെഡിക്കൽ കോളേജിലും മെഡിക്കൽ 
വിജ്ഞാനശാഖയിൽ പ്രവേശനത്തിന് അർഹരായിരുന്ന അപേക്ഷകരുടെ 
പ്രവേശനം ഏതെങ്കിലും കോടതിയോ പ്രവേശന മേൽനോട്ട സമിതിയോ 
റദ്ദാക്കിയ ത് , (പവേ ശന് മേൽനോട്ട സമി തിയുടെമുമ്പാകെ അപേക്ഷ 
സമർപ്പിച്ച രീതിയും ഏതെ ങ്കിലും രേഖ ഹാജ രാ ക്കാ തി രു ന്ന തും 
കണ ക്കി ലെ ടു ക്കാതെ തന്നെ സർക്കാ രി ന് ഉചി ത മെന്ന് കരുതുന്ന 
അങ്ങ നെ യുള്ള നിബ ന്ധ ന കൾക്കും വ്യവ സ്ഥ കൾക്കും വിധേ യ മായി 
ക്രമവൽക്കരിക്കുന്നത് നിയമപരമായിരിക്കുന്നതാണ്. 

- എന്നാൽ പ്രസ്തുത അധ്യയന വർഷം വിദ്യാർത്ഥി മുറപ്രകാരം 
കോഴ്സിന് ഹാജ രാ കാത്ത പക്ഷം അ ങ്ങ നെ യുള്ള പവേ ശ നം 
ക്രമവൽക്കരിക്കാൻ പാടില്ലാത്തതാകുന്നു . 
- 3. ക്രമവൽക്കരണത്തിനുള്ള നടപടിക്രമം. ( 1) ഏതെങ്കിലും മെഡിക്കൽ 
കോളേജിലെ മെഡിക്കൽ വിജ്ഞാനശാഖയിൽ 2 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ച 
പ്രകാരം അപേക്ഷകർക്ക് പ്രവേശനം നൽകുകയും അവരുടെ പ്രവേശനം 
റദ്ദാക്കപ്പെടുകയും ചെയ്ത മെഡിക്കൽ കോളേജുകളുടെമാനേജുമെന്റുകൾക്ക് 
ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്കകം 
അങ്ങ നെ യുള്ള പ്രവേശനം കമവൽക്ക രിക്കു ന്ന തി നായി അപേക്ഷിക്കാ 
വുന്നതാണ്. 

(2) ഈ ഓർഡിനൻസിൻ കീഴിൽ പ്രവേശനം ക്രമവൽക്കരിക്കുന്ന 
തി നാ യുള്ള എല്ലാ അപേക്ഷയും ബന്ധപ്പെട്ട സർവ്വ ക ലാ ശാല മുഖേന 
സർക്കാരിന് സമർപ്പിക്കേണ്ടതും, സർവ്വകലാശാല , അങ്ങനെയുള്ളഅപേക്ഷ 
ലഭിച്ച് ഏഴ് ദിവ സ ങ്ങൾക്കകം താഴെ പറയുന്ന സംഗതി ക ളി ന്മലുള്ള 
അതിന്റെ അഭിപ്രായം ഉൾക്കൊ ള്ളു ന്ന ഒരു റിപ്പോർട്ടോടുകൂടി ആയത് 
സർക്കാരിന് അയച്ചുകൊടുക്കേണ്ടതുമാണ്, അതായത്: 

(1) പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥിക്ക് 2016 - 17 അധ്യയന 
വർഷം ബാധ ക മാ കുന്ന നില വിലുള്ള നിയ മ ങ്ങളും ഉത്ത ര വു കളും 
പ്രകാരം മെഡിക്കൽ വിജ്ഞാന ശാഖയിൽ പ്രവേശനം നേടുന്നതിനായി 
നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 
തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം യോഗ്യതയും അർഹതയും ഉണ്ടോ; 

(ii ) അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ 2016 - 17 
അധ്യയന വർഷം യഥാവിധി കോഴ്സിന് ഹാജരായിട്ടുണ്ടോ; 


60 


(iii) മറ്റു വിധ ത്തിൽ കോഴ്സ് തുടരു വാൻ വിദ്യാർത്ഥി 
അർഹനാണോ. 


- ( 3 ) സർക്കാർ , ഈ ആവശ്യത്തിലേക്കായി പ്രത്യേക ഉത്തരവു വഴി 
അധികാരപ്പെടുത്തിയേക്കാവുന്ന, ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവിയിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ ഓർഡിനൻസിനുകീഴിലുള്ള ഒരു 
അപേക്ഷ പരി ഗ ണി ക്കു ന്ന തി നു ള്ള ക്ഷമ ത യു ള്ള അ ധി കാ ര സ്ഥാ നം 
ആയിരിക്കേണ്ടതാണ്. ക്ഷമതയുള്ള അധികാരസ്ഥാനത്തിന്, അങ്ങനെയുള്ള 
അപേക്ഷ ശരിയായ വിധത്തിൽ തീർപ്പ് കൽപ്പിക്കു ന്ന തിനായി ഏതൊരു 
ആളെയും സമൺ ചെയ്യുന്നതിനും ഏതൊരു രേഖയും ആവശ്യപ്പെടുന്നതിനും 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


(4 ) ഈ വകുപ്പിൻ കീഴിൽ, ക്രമവൽക്കരണത്തിനായുള്ള ഒരു അപേക്ഷ 
ലഭിച്ചാൽ അതിന്മേൽ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്നും ഒരു 
റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടതും, ആവശ്യമെങ്കിൽ അപേക്ഷകനെയും എതിർ 
കക്ഷികളെയും ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ആളെയും കേട്ട തി നു ശേഷം 
അപേക്ഷ പരിഗണിക്കേണ്ടതും, ഈ ഓർഡിനൻസിൻ കീഴിൽ അടയ്ക്കേണ്ടതായ 
ക്രമവൽക്കരണ ഫീസ് ഒടുക്കുന്നതിനുള്ള ഉത്തരവ് ഉൾപ്പെടെ അതിന്മേൽ 
ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുമാണ്. 


( 5 ) സർക്കാർ, അപേക്ഷ അ നു വ ദി ക്കുന്ന സംഗ തി യിൽ, ഇ തു 
സംബന്ധിച്ച ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട് സർവ്വകലാശാലയ്ക്ക് നൽകേണ്ടതും 
ഏതെങ്കിലും സർവ്വകലാശാലാ ആക്റ്റിലോ അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടിലോ ഓർഡിനൻസിലോ തത്സമയം പ്രാബല്യത്തിലുള്ള 
മറ്റേതെങ്കിലും നിയമത്തിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സർവ്വകലാശാലയിൽ 
അങ്ങ നെ യുള്ള വിദ്യാർത്ഥി ക ളുടെ പേര് ചേർക്കു ന്ന തി നാ വ ശ്യ മായ 
ഉത്ത ര വു കൾ സർവ്വ ക ലാ ശാല പുറപ്പെടു വി ക്കേ ണ്ടതും അതിനു ശേഷം 
അങ്ങ നെ യുള്ള വിദ്യാർത്ഥികളെ 2016 - 17 അ ധ്യ യ ന വർഷം മുതൽ 
ആ വിജ്ഞാനശാഖയിൽ അവരുടെ കോഴ്സ് പൂർത്തിയാകുന്നതുവരെ ആ 
സർവ്വകലാശാലയ്ക്ക് കീഴിലെ മെഡിക്കൽ വിജ്ഞാനശാഖയിലെ റെഗുലർ 
വിദ്യാർത്ഥികളായി പരിഗണിക്കേണ്ടതുമാണ്. 


G. 13 /2018/DTP. 


വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്കായി “ സർവ്വകലാശാല 
ആക്ട് എന്നാൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ , ഒരു സർവ്വകലാശാല 
സ്ഥാപിച്ചുകൊണ്ടുള്ള, ഒരു ആക്റ്റ്എന്നർത്ഥമാകുന്നു . 


- 4 . ക്ഷമതയുള്ള അധികാരസ്ഥാനം പരിഗണിക്കേണ്ടതായ കാര്യങ്ങൾ. 
ഈ ഓർഡിനൻസ് പ്രകാരം ക്രമവൽക്കരണത്തിനായി ലഭിച്ച ഒരു അപേക്ഷ 
പരിഗണിക്കുമ്പോൾ, ക്ഷമതയുള്ള അധികാരസ്ഥാനം - 

(1) പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥിക്ക് 2016 - 17 അധ്യയന വർഷം 
പ്രാബല്യത്തിലുണ്ടായിരുന്നതും ബാധകമാ യി രു ന്നതുമായ നിയമങ്ങളും 
ഉത്തരവുകളും പ്രകാരം മെഡിക്കൽ ശാഖയിൽ പ്രവേശനം നേടുന്നതിനായി, 
നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 
തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം യോഗ്യതയും അർഹതയുംഉണ്ടാ 
എന്നത് പരിഗണിക്കേണ്ടതാണ്; 

( ii ) തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് 
വിരുദ്ധമായി ഒരു വിദ്യാർത്ഥിയും കോളേജിൽ തുടരുന്നില്ലായെന്ന് ഉറപ്പു 
വരുത്തേണ്ടതാണ്; 

- (iii) വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച രീതി പരിഗണിക്കുവാൻ 
പാടില്ലാത്തതാണ്; 

(iv ) (പവേ ശ ന മേൽനോട്ട സമിതി മുമ്പാകെ ഏതെങ്കിലും 
രേഖയോ ഏതെങ്കിലും വിവരമോ ഹാജരാക്കാത്തത് പരിഗണിക്കു വാൻ 
പാടില്ലാത്തതാണ്; 

- ( v ) മാനേ ജ് മെന്റ് യാതൊരു ക്യാ പി റ്റേ ഷൻ ഫീസും 
വസൂലാക്കിയിട്ടില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ്; 

- ( vi ) മാനേജ്മെന്റ് കൊള്ളലാഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പു 
വരുത്തേണ്ടതാണ്. 


5. കമവൽക്ക രണ ഫീസ് അടയ്ക്കൽ. - ( 1 ) ഈ ഓർഡിനൻ സിൻ 
കീഴിൽ പ്രവേശനം ക്രമവൽക്കരിക്കുന്നതിനായുള്ള ഒരു അപേക്ഷ സർക്കാർ 
അ നു വ ദി ക്കുന്നപക്ഷം, അ ങ്ങ നെ യുള്ള മെഡിക്കൽ കോളേജിന്റെ 
മാനേജ്മെന്റ് അങ്ങനെയുള്ള ക്രമവൽക്കരണത്തിനായി ഒരു വിദ്യാർത്ഥിക്ക് 
മൂന്ന് ലക്ഷം രൂപ വീതം കമ വൽക്ക രണ ഫീസായി ഒടു ക്കു വാൻ 
ബാധ്യസ്ഥമായിരിക്കുന്നതാണ്. 


- 7 


| ( 2 ) ( 1) -ാം ഉപവകു പ്പിൽ വ്യവസ്ഥ ചെയ്ത പ്രകാ രമുള്ള ഫീസ് 
ചുമത്തു വാൻ 3 -ാം വകുപ്പ് ( 3 ) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ക്ഷമതയുള്ള 
അധികാരസ്ഥാനത്തിന് അധികാരമുണ്ടായിരിക്കുന്നതും 3 -ാം വകുപ്പ് ( 4) -ാം 
ഉപവകുപ്പ് പ്രകാരം പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ അത് വ്യക്തമാക്കേണ്ട 
തുമാണ്. 


- 6 . റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1 ) 2017 - ലെ കേരള പാഫഷണൽ 
കോളേജുകൾ ( മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ക്രമവൽക്കരിക്കൽ) 
ഓർഡിനൻസ് ( 2017 - ലെ 34 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

- (2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ, എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
നടപടിയോ, ഈ ഓർഡിനൻസ് പ്രകാരം ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


പി . സദാശിവം, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എസ്. സന്ധ്യ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


